മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 
വിശ്വാസ പരിശീലന കാര്യാലയം 
തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസനം 


000(6)1008 2022 


rs 


— അ 2 
4 
ച്‌" 
੨੩੧੫੬ | 
ਦਾ | 
Ja < 


www.malankaralibrary.com 


018246121105... ക 


PATRON 

HIS BEATITUDE CARDINAL 

MORAN MOR BASELIOS CLEEMIS എഡിറ്റോറിയല്‍ 4 
MAJOR ARCHBISHOP CATHOLICOS 


EDITOR മാര്‍ ഇവാനിയോസ്‌ പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക്‌ 
FR. JOHNSON PUTHUPARAMPI ഉയര്‍ത്തുന്നതിനായുള്ള പ്രാര്‍ത്ഥന ` 


EDITORIAL MEMBERS 


FR. GEEVARGHESE EZHIYATH 


ലേഖനം - നോമ്പ്‌ - ആത്മീയ വസന്തകാലം 6 


FR. ARUN ERATH വിശുദ്ധരോടൊപ്പം - സ്മിര്‍ണായിലെ മാര്‍ പോളിക്കാര്‍പ്പസ്‌ 11 


FR. JACOB KALLUVILAYIL E 
കവിത - ക്രൂശിതന്റെ സ്നേഹം 13 
. BENEDICT KOODATHUMANNIL 


. THOMAS KUTTIYIL ചെറുകഥ - പ്രാര്‍ത്ഥനയുടെ ശക്തി 14 


੧. GEORGE THANNIMOOTTII 
വാക്കും പൊരുളും 15 
FR. AJO KALAPURAYIL 


. ANU JOSE KUNNIL മതബോധനം 16 


. CLIM PARUKOOR = 
BLAMO 17 
SR ANJANA D.M. 


MR. VARGHESE GEORGE KOCHUVILA 200210 - എന്റെ സ്വന്തം മാര്‍ ഈവാനിയോസ്‌ 18 
MR. PRADEEP GEORGE 


DESIGN & LAYOUT 
VIJIN WILSON വാര്‍ത്തകള്‍ 21 


JUSTIN P STEPHEN 
(MISTICA CREATIONS : 9746186059) 


CONTACT 
8281221234 


ATECHISM DIRECTOR, TVM MAJOR ARCHDIOCESE ) 


പൊതുവിജ്ഞാനം 20 


IAIL : Catechismtrivandrum@gmail.com 


E CIRCULATION ONLY 


ਮਿ 


WA‘ 
bn 


| | 
A 


= 
Q 
2 
D 
(ਚ 
| 
2 
© 
© 
X 
= 
& 
ਲੁ 
= 
z 
> 
> 
> 


i 4 


www.malankaralibrary.com എഡിറ്റോറിയല്‍ 
BMIM :- നയകള്‍ 02134930 കാലം 


യേശുവിന്റെ പെസഹാരഹസ്യവും, അവിടുത്തെ പിഡാനുഭവും മരണവും ഉത്ഥാനവും 
അനുസ്മരിക്കുന്നതിനും അതില്‍ പങ്കാളികളാകുന്നതിനും നമ്മെത്തന്നെ ഒരുക്കുന്ന 
വലിയ നോമ്പിലേയ്ക്ക്‌ നാം പ്രവേശിക്കുകയാണല്ലോ. 
നോമ്പ്‌ എന്നു പറയുമ്പോള്‍ നമ്മുടെ മനസ്സില്‍ ഓടിയെത്തുന്നത്‌ ചില 
വിലക്കുകളാണ്‌. മാംസം വര്‍ജ്ജിക്കണം, മത്സ്യവും മുട്ടയും ഉപേക്ഷിക്കണം. ഉപവ 
സിക്കണം, വലിയ ആഘോഷങ്ങള്‍ പാടില്ല. പലപ്പോഴും നോമ്പ്‌ നമ്മുടെ എല്ലാവ 
രുടേയും മനസ്സില്‍ വളരെ വിരക്തവും വിരസവുമായ ചിന്തകളാണ്‌ ഉളവാക്കുന്നത്‌. 
മനസ്സിനെ ഉത്സാഹരഹിതമാക്കുന്ന ചില ആചാരാനുഷ്ഠാനങ്ങള്‍ മാത്രമാണോ 
നോമ്പിന്റെ അന്തഃസത്ത? 
വേദപുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നോമ്പിന്റെ യഥാര്‍ത്ഥ 
അന്തസത്തയെന്താണെന്ന്‌ ദൈവം വരച്ചുകാട്ടി തരുന്നുണ്ട്‌. സ്വയം എളിമപ്പെടുവാ 
നും സ്വന്തം പാപങ്ങള്‍ക്കും മറ്റുള്ളവരുടെ പാപങ്ങള്‍ക്കും വേണ്ടി മാപ്പിരക്കാനും 
പ്രായശ്ചിത്തം ചെയ്യാനും മറ്റുള്ളവര്‍ക്ക്‌ നന്മ ചെയ്യാനും നമുക്ക്‌ നല്‍കപ്പെടുന്ന 
ഏറ്റവും വലിയ അവസരമാണ്‌ നോമ്പിന്റെയും ഉപവാസത്തിന്റെയും കാലം. 
പാപബോധം നഷ്ടപ്പെട്ട ഒരു ലോകമാണ്‌ ഇന്നത്തെ ലോകം. തിന്മ 
വര്‍ദ്ധിച്ചു വരുന്നതിന്റെ പ്രധാന കാരണം പാപബോധം ഇല്ലാത്തതുതന്നെ. ഏത്‌ 
തിന്മയും അനീതിയും അക്രമവും കാണിച്ചാലും അത്‌ മനസ്സാക്ഷിയെ കുറ്റപ്പെടുത്തു 
ന്നില്ല, കാരണം ഭാതികതയും സുഖലോലുപതയും മനസ്സില്‍ ഇടംപിടിച്ചു. പകയും 
വിദ്വേഷവും വൈരാഗ്യവും വര്‍ദ്ധിച്ചുവരുന്ന. 
തീവ്രമായ പ്രാര്‍ത്ഥനയിലുടെയും പ്രായശ്ചിത്ത പ്രവര്‍ത്തനത്തിലൂടെയും 
നോമ്പിനെ കൂടുതല്‍ അര്‍ത്ഥവത്താക്കാം. നാമനുഷ്ഠിക്കുന്ന നോമ്പ്‌ കൂടുതല്‍ 
അര്‍ത്ഥപൂര്‍ണ്ണമായി മാറുന്നത്‌ നമ്മില്‍ എത്രമാത്രം സ്നേഹം ഉണ്ടായിരിക്കുന്നു 
എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്‌. “പ്രാര്‍ത്ഥന സ്നേഹിക്കപ്പെട്ടതാകുന്നു. 
സ്നേഹം അതിനെ കരേറ്റുന്നില്ലെങ്കില്‍ അതിന്റെ ചിറക്‌ ബലഹിനമാകുന്നു”. 
ക്രിസ്തു ശിഷ്യരുടെ മുഖമുദ്രയായ പരസ്നേഹം - ക്ഷമിക്കുന്ന - സഹിക്കുന്ന 
പങ്കുവയ്ക്കുന്ന സ്നേഹം സ്വായത്തമാക്കുവാന്‍ നോമ്പുകാലം നമുക്കേവര്‍ക്കും 
സഹായകമാകട്ടെ. 
സ്നേഹത്തോടെ, 


ഫാ. ജോണ്‍സണ്‍ പുതുപ്പറമ്പില്‍ 
ഡയറക്ടര്‍ 
വിശ്വാസ പരിശീലന കാര്യാലയം 
തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസനം 


ക്‌ RRR 


7 


4 


a a 
www.malankaralibrary.com 


ദൈവദാസന്‍ മാര്‍ ഇവാനിയോസ്‌ പിതാവിനെ 
വിശുദ്ധ പദവിയിലേക്ക്‌ ഉയര്‍ത്തുന്നതിനായുുള്ള പ്രാര്‍ത്ഥന 


പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, 


അങ്ങേയ്ക്ക്‌ ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങള്‍ അര്‍പ്പിക്കുന്നു. 


പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാല്‍ കാലത്തിന്റെ 
തികവില്‍ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ അങ്ങ്‌ രൂപം നല്‍കി. അതിനെ 
വളര്‍ത്തി നയിക്കുന്നതിനായി വന്ദ്യതാതനായ മാര്‍ ഈവാനിയോസ്‌ പിതാവിനെ 
അവിടുന്ന്‌ നിയോഗിച്ചു. ആ പുണ്യതാതന്റെ വിശുദ്ധിയുടെ പരിമളവും, സ്നേഹത്തിന്റെ 
ഈഷ്മളതയും എല്ലാ ജനപദങ്ങള്‍ക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക്‌ 
പൊതുവായും, മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ പ്രത്യേകമായും ഒരു 
വിശുദ്ധന്റെ മാദ്ധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ 
പിതാവിനെ വിശുദ്ധ പദവിയിലേയ്ക്കുയര്‍ത്തി അനുഗ്രഹിക്കണമേ എന്ന്‌ ഞങ്ങള്‍ 
താഴ്മയോടെ പ്രാര്‍ത്ഥിക്കുന്നു. 


ആമ്മീന്‍. 


1 സ്വ. 1 കൃപ. 1 (0). 


nea ബാല www.malankaralibrary.com = 206100 
| i 


ഫാ. ഗീവര്‍ഗ്ഗീസ്‌ എഴിയത്ത്‌ 


നാമ്പ്‌ 


അത്മീയ വസന്തകാലം 


നോമ്പാചരിക്കുന്നവന്‍ എല്ലായ്പ്പോഴും 
സ്വര്‍ഗ്ഗത്തിലാകുന്നു. 

നോമ്പ്‌ ആത്മീയ വസന്തകാലമാണ്‌. 
ശരീരത്തേയും ആത്മാവിനേയും വെട്ടിയൊരുക്കു 
ന്ന നോമ്പ്‌ ശ്രതുവായ ദുഷ്ടനെ ജയിക്കുവാനുള്ള 
ആത്മീയ അജയ്യ ആയുധമാണ്‌. നോമ്പ്‌ കുറ്റം 
കൂടാത്ത ആയുധവും ഒരിക്കലും വീണുപോകാത്ത 
കോട്ടയുമാകുന്നു എന്ന്‌ പൂര്‍വപിതാക്കന്മാര്‍ തങ്ങ 
ളുടെ അനുഭവ സമ്പത്തില്‍ നിന്ന്‌ പ്രാര്‍ത്ഥനയായി 
നമ്മെ പഠിപ്പിക്കുന്നു. നോമ്പ്‌ മോഷ്ടാക്കളാല്‍ 
കീഴ്പ്പെടുത്താന്‍ പറ്റാത്ത ഉറപ്പുള്ള കൊത്തളമാ 
ണെന്ന്‌ പിതാക്കന്മാരുടെ വിശേഷണം. വിശുദ്ധരായ 
സഭാപിതാക്കന്മാര്‍ നിര്‍മ്മലഹൃദയത്തോടെ പ്രാര്‍ 
ത്ഥിച്ചു;: കര്‍ത്താവേ, വിവേകികളെ നോമ്പും 


പാപികളെ അനുതാപവും അനുതാപികളെ കരച്ചി 
ലും നീ പഠിപ്പിച്ചു. നോമ്പിന്റെ ആത്മീയ ശാരീരിക 
നന്മകളെ തിരിച്ചറിഞ്ഞ പിതാക്കന്മാര്‍ സഭാതനയ 
രെ ഉപദേശിക്കുന്നു. വാത്സല്യമുള്ളവരേ, നോമ്പാ 
ലും പ്രാര്‍ത്ഥനയാലും നാം ദൈവത്തെ പ്രസാദി 
പ്പിക്കണം. 

തിരുസഭയുടെ മുന്നാമത്തെ കല്പനയാണ്‌ 
നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളില്‍ ഉപവസിക്കുകയും 
വിലക്കപ്പെട്ട ഭക്ഷണസാധനങ്ങള്‍ വര്‍ജ്ജിക്കുകയും 
ചെയ്യണം. തിരുസഭാ കല്പനകള്‍ നമ്മുടെ ശാരീ 
രിക നന്മയേയും ആത്മീയ ഓന്നത്യത്തേയും 
ലക്ഷ്യമാക്കി വിശുദ്ധ ബൈബിളിന്റേയും വിശുദ്ധ 
പാരമ്പര്യത്തിന്റേയും വെളിച്ചത്തിലുള്ള ഉപദേശ 
ങ്ങളാണ്‌. ഓരോ ആഴ്ചയിലും ബുധന്‍, വെള്ളി 


———————— 


www.malankaralibrary.com 
001; ബാലന്‌ പല 


ദിനങ്ങള്‍ നോമ്പുദിനങ്ങളാണ്‌. ബുധന്‍ - ദൈവമാ 
താവിന്റെ സ്മരണയ്ക്കായുള്ള നോമ്പുദിനം. 
പ്രാര്‍ത്ഥനയോടും ഉപവാസത്തോടും ശരീരത്തേ 
യും മനസ്സിനേയും വെടിപ്പാക്കി പരിശുദ്ധ ദൈവമാ 
താവിന്റെ ജീവിത മാതൃകയെ പിന്‍ചെല്ലാനും 
പ്രാര്‍ത്ഥിക്കുവാനുമുള്ള ദിവസം. വെള്ളി - നമ്മുടെ 
കര്‍ത്താവിന്റെ പീഡാസഹനത്തേയും മരണത്തേ 
യും സ്മരിക്കുന്ന ദിനമാണ്‌. ഉപവാസത്തോടും 
പ്രാര്‍ത്ഥനയോടും രക്ഷാകരമായ മിശിഹായുടെ 
പീഡാസഹനത്തെ ഓര്‍ക്കുകയും പ്രാര്‍ത്ഥിക്കുക 
യും ചെയ്യുന്ന ദിനം. 


ആരാധനാക്രമവത്സരത്തില്‍ അഞ്ച്‌ പ്രധാനപ്പെട്ട 
നോമ്പുകളാണുള്ളത്‌. 


. മൂന്ന്‌ നോമ്പ്‌ 
. അന്‍പത്‌ നോമ്പ്‌ 
. പതിമുന്ന്‌ നോമ്പ്‌ 


. പതിനഞ്ച്‌ നോമ്പ്‌ 
. ഇരുപത്തിയഞ്ച്‌ നോമ്പ്‌ 


“നിനവെ നോമ്പ്‌” എന്നറിയപ്പെടുന്ന “മുന്ന്‌ 
നോമ്പ്‌ ' നിനവെ രട്ടിലും (ചാക്കുതുണി) വെണ്ണീ 
റിലും (ചാരം) അനുതാപത്തിന്റെയും പ്രായശ്ചി 
ത്തത്തിന്റെയും തപശ്ചര്യകളുടേയും ദിനങ്ങള്‍ 
വഴി ODMR നിബിയയുടെ ദൈവവചനത്തിന്‌ 
കാതോര്‍ത്ത്‌ ദൈവികനന്മ പ്രാപിച്ചതിനെ അനു 
സ്മരിക്കുന്നു. നിനവെ നിവാസികളെ ഭയപ്പെട്ട്‌ 
ദൈവീക ദൌത്യത്തില്‍ നിന്നും ഒളിച്ചോടിയ 
wyma നിബിയ മാനസാന്തരത്തിലുടെ മടങ്ങി 
വന്ന്‌ ദൈവീകദനത്യം നിറവേറ്റുമ്പോഴുണ്ടാകുന്ന 
അനുഗ്രഹങ്ങളേയും മുന്ന്‌ നോമ്പ്‌ അനുസ്മരി 
ക്കുന്നു. മുന്ന്‌ നോമ്പിന്റെ രണ്ടാം ദിനം ഉപവാസ 
ദിനമാണ്‌. 

ഞായറാഴ്ച സന്ധ്യയ്ക്ക്‌ ആരംഭിക്കുന്ന 
നോമ്പ്‌ വ്യാഴാഴ്ച ആറാം മണിയുടെ പ്രാര്‍ത്ഥന 
യോടെയാണ്‌ അവസാനിക്കുന്നത്‌. “മരിച്ചാല്‍ 
അടക്കാത്ത ദിനങ്ങള്‍” എന്നറിയപ്പെടുന്ന മൂന്ന്‌ 
നോമ്പ്‌ സഭാ നവീകരണത്തിലും വിശുദ്ധീകരണ 


ത്തിലും അന്‍പത്‌ നോമ്പിലേയ്ക്കുള്ള പ്രവേശന 
ത്തിലും വളരെയധികം പ്രാധാന്യം അര്‍ഹിക്കു 
ന്നു. 


അന്‍പത്‌ നോമ്പ്‌ :- “വലിയ നോമ്പ്‌” എന്ന 
പേരിലും അറിയപ്പെടുന്നു. മൂന്ന്‌ നോമ്പിന്‌ ശേഷം 
വരുന്ന പതിനെട്ട്‌ ദിവസങ്ങള്‍ “പതിനെട്ടിട' എന്ന 
പേരിലാണറിയപ്പെടുക. പതിനെട്ടിട കഴിഞ്ഞുവരു 
ന്ന വലിയ നോമ്പ്‌ എല്ലാ വര്‍ഷവും ഫെബ്രുവരി 
യിലോ മാര്‍ച്ച്‌ ആദ്യമോ ആണ്‌ ആരംഭിക്കുക. 
നോമ്പിന്റെ ആരംഭദിനമായ ഞായറും അവസാന 
ദിനമായ ഞായറും നോമ്പിന്റെ ചിട്ടകളില്‍ നിന്ന്‌ 
വിമുക്തമാണ്‌. തിരികെ വരിക, അവസാനിക്കുക, 
കടന്നു പോവുക എന്നീ അര്‍ത്ഥങ്ങളുള്ള “ഫ്തര്‍' 
എന്ന ക്രിയാ പദത്തില്‍ നിന്നാണ്‌ “പേത്തുര്‍ത്ത” 
എന്ന പദം വരുന്നത്‌. നോമ്പിനെ വരവേല്‍ക്കുന്ന 
പേത്തുര്‍ത്ത വലിയ ആത്മീയ ആഘോഷമാണ്‌. 
ആത്മ സന്തോഷത്തോടെ നോമ്പിനെ വരവേല്‍ 
ക്കുന്നുവെന്നാണിത്‌ സൂചിപ്പിക്കുന്നത്‌. 
വലിയ നോമ്പിലേയ്ക്കുള്ള പ്രവേശന 
കവാടമാണ്‌ 'ശുബുക്കോന ശുശ്രൂഷ”. വലിയ 
നോമ്പിന്റെ ആരംഭ ദിവസമായ തിങ്കളാഴ്ച ആറാം 
മണിയുടെ പ്രാര്‍ത്ഥനയ്ക്കു ശേഷമാണ്‌ ഈ 
അനുരജ്ഞന ശുശ്രൂഷ നടത്തുക. തന്നോടു 
തന്നെയും ദൈവത്തോടും, സഭാസമൂഹത്തോടും, 
പ്രകൃതിയോടും രമ്യപ്പെടുന്നതാണ്‌ ക്ഷമയുടേയും 


SY 


www.malankaralibrary.com 


മനുഷ്യ സാഹോദര്യത്തിന്റേതുമായ ഈ അനുര 
ജ്ഞന ശുശ്രൂഷ. ഭവനങ്ങളും ദൈവാലയങ്ങളും 
ഇതിനു മുമ്പേ വൃത്തിയാക്കുന്നതും വ്യക്തികളും 


കുടുംബങ്ങളും കുമ്പസാരിക്കുന്നതും ശുബുക്കോ 
ന ശുശ്രൂഷയുടെ ഒരുക്കങ്ങളാണ്‌. ഗോഗുല്‍ത്താ 
സ്ഥാപന ശുശ്രൂഷയുടെ ദിനമായ പകുതി നോമ്പ്‌ 
ലോകമദ്ധ്യത്തില്‍ ഗോഗുല്‍ത്തായുടെ മുകളില്‍ 
നമ്മുടെ ഓരോരുത്തരുടേയും രക്ഷയ്ക്കായി കുരി 
ശില്‍ ഉയര്‍ത്തപ്പെട്ട രക്ഷാകര ബലിയിലേയ്ക്ക്‌ BY 
ഷ്ടികള്‍ പതിപ്പിക്കുന്ന ദിനമാണ്‌. 


തുടര്‍ന്നു വരുന്ന ദിനങ്ങളില്‍ ദൈവാല 
യത്തില്‍ പ്രവേശിക്കുമ്പോഴും ദൈവാലയത്തില്‍ 
നിന്ന്‌ പോകുമ്പോഴും ഗോഗുല്‍ത്താ വന്ദിച്ച്‌ കുരി 
MIG ഉയര്‍ത്തപ്പെട്ട യേശുക്രിസ്തുവിന്റെ പീഡാ 
സഹനങ്ങളെ ദൃഷ്ടിപദത്തില്‍ സൂക്ഷിച്ച്‌ ധ്യാനി 
ക്കുന്ന പതിവുണ്ട്‌. ഹാശാ ആഴ്ചയിലുള്ള പ്രവേശ 
നത്തിന്‌ മുമ്പായി കടന്നുവരുന്ന “നാല്പതാം 
വെള്ളി” നാല്പത്‌ ദിന നോമ്പിന്റെ പൂര്‍ത്തീകരണ 
വും നമ്മുടെ കര്‍ത്താവ്‌ മരുഭുമിയിലെ പരീക്ഷയി 
ല്‍ സാത്താനെ ജയിക്കുന്ന വിധം അനുസ്മരിക്കു 
ന്ന ദിനവുമാണ്‌. നാല്പതു ദിനങ്ങളുടെ ഉപവാ 
സവും പ്രാര്‍ത്ഥനയും നമ്മുടെ കര്‍ത്താവിന്റെ 
പീഡാസഹനത്തേയും മരണത്തേയും ഉത്ഥാന 


ത്തേയും പ്രത്യേക വിധം അനുസ്മരിക്കുകയും 
ആഘോഷിക്കുകയും ചെയ്യുന്ന ഹാശാ ആഴ്ചയി 
ലേയ്ക്കുള്ള ഒരുക്ക ദിനങ്ങളാണ്‌. 


ഓശാന :- കഴുതയുടെ മുകളിലേറി വരുന്ന 
ആത്മീയ രാജാവായ മിശിഹായെ മനുഷ്യകുലവും 
പ്രകൃതിയും സ്വര്‍ഗ്ഗീയ സ്തുതികള്‍ പാടി വരവേല്‍ 
ക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ദിനമാണ്‌. പൂക്കളാലും 
കുരുത്തോലകളാലും രാജാധിരാജന്‍ സ്തുതി പാടു 
ന്ന ദിനം. കുട്ടികളില്‍ നിന്നുള്ള നിര്‍മ്മലഹൃദയ 
സ്തുതികള്‍ ഇഷ്ടപ്പെടുന്ന ദൈവീക രാജാവ്‌, എളി 
മയുടെ വാഹനമായ കഴുതപ്പുറത്ത്‌ ജറുസലേം 
പ്രവേശനം നടത്തിയ ദിനം. 
ഓശാന സന്ധ്യ “AHAB ദല്‍മീനൊ' ശുശ്രുഷയി 
ലൂടെ ഹാശാഴ്ചയിലേയ്ക്ക്‌ പ്രവേശിക്കുന്നു. 
സ്വര്‍ഗ്ഗീയ തുറമുഖ പ്രവേശനമെന്നറിയപ്പെടുന്ന 
ഈ ശുശ്രൂഷ സ്വർഗ്ഗരാജ്യ പ്രവേശനത്തിനായി 
കത്തുന്ന വിളക്കുകളില്‍ എണ്ണയുമായി ജാഗരണ 
പ്രാര്‍ത്ഥന നിര്‍വ്വഹിക്കുന്ന പത്തു കന്യകമാരെ 
അനുസ്മരിക്കുന്നു. വലിയ നിശബ്ദതയുടേയും 
കഠിന തപശ്ചര്യയുടേയും MUA ര്രതനിഷ്ഠയു 
ടേയും ദിനങ്ങളാണ്‌ “വലിയ ആഴ്ച്‌ എന്നറിയപ്പെ 
ടുന്ന ഹാശാഴ്ചയുടെ ദിനങ്ങള്‍. രക്ഷാകര ബലിയു 
ടെ പൂര്‍ത്തീകരണവും തന്റെ രണ്ടാമത്തെ വരവു 
വരെയുള്ള ശരീര രക്തങ്ങളിലെ സാന്നിദ്ധ്യവും 
സാധ്യമാക്കുന്ന പുതിയ ഉടമ്പടി യേശുക്രിസ്തു 
സ്ഥാപിച്ചത്‌ പെസഹാ തിരുന്നാളിലാണ്‌. പുതിയ 
നിയമ സഭ പരിപാലിക്കുന്ന ആത്മീയ നേതൃത 
ശൈലിയും പുതിയ ഉടമ്പടിയായ വിശുദ്ധ കുര്‍ബാ 
MAD സമീപിക്കുന്നവര്‍ക്ക്‌ ഉണ്ടായിരിക്കേണ്ട 


www.malankaralibrary.com 


ശാരീരിക ആത്മീയ ശുദ്ധീകരണത്തേയും സൂചി 
പ്പിക്കുന്നതാണ്‌ സുമനസ്സുകളെ ഈറനണിയിക്കു 
ന്ന “കാല്‍ കഴുകല്‍ ശുശ്രൂഷ. പുതിയ നിയമ 
പെസഹാ പഴയ നിയമ പെസഹായുടെ പൂര്‍ത്തീക 
രണവും വിശുദ്ധ കുര്‍ബാനയുടെ സ്ഥാപക തിരു 
ന്നാളുമാണ്‌. 

“വലിയ വെള്ളി” എന്നറിയപ്പെടുന്ന ദുഃ 
91001881 മിശിഹായുടെ കുരിശുമരണത്തെ ധ്യാ 
നിക്കുകയും കുരിശിനെ വന്ദിക്കുകയും ചെയ്യുന്ന 
വലിയ നിശബ്ദതയുടെ ദിനമാണ്‌. പ്രാര്‍ത്ഥനക 
ളാലും ദൈവസ്തുതികളാലും മുഖരിതമായ ദൈ 
വാലയവും കുരിശു വഹിച്ചുള്ള ഗോഗുല്‍ത്താ 
യാത്രയും സ്ലീബാഘോഷ ശുശ്രൂഷകളും കുരിശി 
ല്‍ തറയ്ക്കപ്പെട്ട യേശുവിന്റെ കബറടക്ക ശുശ്രൂഷ 
യും നിര്‍മ്മല ഹൃദയങ്ങളെ ഈറനണിയിക്കുന്ന 
പാവനമായ ശുശ്രുഷകളാണ്‌. 


ദുഃശനിയാഴ്ചത്തെ പ്രാര്‍ത്ഥനയും വി. കുര്‍ബാന 
യും സെമിത്തേരിയിലെ മരിച്ചവര്‍ക്കു വേണ്ടിയു 
ള്ള പ്രാര്‍ത്ഥനയും ഈ ദിവസത്തിന്റെ പ്രത്യേകത 
കളാണ്‌. 

ഉയിര്‍പ്പുതിരുന്നാള്‍ :- പുനരുത്ഥാനവും 
ജീവനുമായ മിശിഹാ മരണമില്ലാത്തവനാണെന്ന്‌ 
ചരിത്രപരമായി തെളിയിക്കപ്പെട്ട ദിനത്തിന്റെ 
അനുസ്മരണയാണ്‌. ഉയിര്‍പ്പ്‌ രാവ്‌ - പ്രകാശമുദിക്കുന്ന 
പ്രഭാതം നോമ്പുകാര്‍ക്ക്‌ വലിയ ഭാഗ്യം നല്‍കുന്ന 
ദിനം. വിവേകപൂര്‍വ്വം നോമ്പ്‌ നോക്കിയവരും, പൂര്‍ണ്ണ 
ഹൃദയത്തോടെ നോമ്പ്‌ നോക്കിയവരും വെടി 
പ്പോടെ നോമ്പ്‌ നോക്കിയവരും നോമ്പിലും പ്രാര്‍ത്ഥ 
നയിലും സസന്തോഷം താല്‍പര്യപ്പെട്ടിരുന്നവരും 
ഭാഗ്യം സിദ്ധിക്കുന്ന ദിനം. വെണ്മയുള്ള നോമ്പിനെ 
സ്നേഹിക്കുന്നവര്‍ നിറഞ്ഞ ഐശ്വര്യം പ്രാപിക്കു 
ന്ന ദിനമാണ്‌ ഉയിര്‍പ്പു തിരുന്നാള്‍. 


ദുഃഖശനി :- മരിച്ചവരുടെ ഇടയിലേയ്ക്ക്‌ 
ഇറങ്ങിച്ചെന്ന്‌ പാതാള വാസികളോട്‌ സുവിശേഷം 
പ്രസംഗിച്ച മരണമില്ലാത്ത മിശിഹായെ Malan 
ന്ന ദിനമാണ്‌. ഞാന്‍ പുനരുത്ഥാനവും ജീവനുമാ 
ണെന്ന്‌ പഠിപ്പിച്ച മിശിഹാ കബറിലുറങ്ങിയവരെ 
ഉയിര്‍പ്പിന്‌ അവകാശികളാക്കി. മരിച്ചവര്‍ക്കു വേണ്ടി 
പ്രാര്‍ത്ഥിക്കണമെന്ന്‌ ആത്മീയ ജീവകാരുണ്യ 
പ്രവ്ൃത്തിയെക്കുറിച്ച്‌ നമ്മളെ ഓര്‍മ്മിപ്പിച്ചു. 


പതിമൂന്ന്‌ നോമ്പ്‌ :- നമ്മുടെ കര്‍ത്താവിന്റെ 
ശ്ലീഹന്മാരുടെ ജീവിതത്തെ അനുകരിക്കുവാനും 


അനുസ്മരിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാ 
നുമുള്ള ദിനങ്ങളാണ്‌. “ശ്ലീഹാ നോമ്പ്‌” എന്ന പേ 
രിലും ഇത്‌ അറിയപ്പെടുന്നു. പത്രോസ്‌, 
പൌലോസ്‌ ശ്ലീഹന്മാരുടെ തിരുന്നാളുകളോടു 
കൂടിയാണ്‌ ശ്ലീഹാ നോമ്പ്‌ അവസാനിക്കുന്നത്‌. 


www.malankaralibrary.com 


പതിനഞ്ചു നോമ്പ്‌ :- പരിശുദ്ധ 
ദൈവമാതാവിന്റെ സ്വർഗ്ഗാരോപണ തിരുന്നാ 


ളിന്‌ മുന്നോടിയായുള്ള ഒരുക്ക ദിനങ്ങളാണ്‌. 
യേശുക്രിസ്‌ തുവിന്റെ അമ്മയായ പരിശുദ്ധ 
മറിയത്തിന്റെ ജീവിതത്തെ അനുകരിക്കുവാ 
നും അനുസ്മരിക്കുവാനും മദ്ധ്യസ്ഥ പ്രാര്‍ത്ഥ 
നയ്ക്കുമായുള്ള പാവന ദിനങ്ങളാണ്‌ പതിന 
ഞ്ചു നോമ്പ്‌ ദിനങ്ങള്‍. പുണ്യങ്ങളുടെ നിറകു 
ടമായ പരിശുദ്ധ ദൈവമാതാവിനെ അനുകരി 
ക്കാനുള്ള ശ്രമം പുണ്യപൂര്‍ണ്ണതയാണെന്ന്‌ 
പതിനഞ്ചു നോമ്പ്‌ നമ്മെ പഠിപ്പിക്കുന്നു. 
ഇരുപത്തിയഞ്ച്‌ നോമ്പ്‌:- യേശുമിശി 
ഹായുടെ തിരുപ്പിറവിയുടെ ഒരുക്ക ദിനങ്ങളാ 
ണ്‌. ലോകരക്ഷകനായ മിശിഹായുടെ തിരു 
ജനനം ശാരീരിക - ആത്മീയ ശുദ്ധിയോടെ 
അനുവര്‍ത്തിക്കേണ്ട പാവനമായ ആഘോഷ 
മാണ്‌. മനുഷ്യഹൃദയങ്ങളിലേയ്ക്ക്‌ യേശുവി 
നെ വരവേല്‍ക്കുന്ന തിരുനാളിന്റെ ആഘോഷ 
സമൃദ്ധി അനുധ്രഹദായകമാകുന്നത്‌ നോമ്പി 
ന്റെ വിശുദ്ധിയോടെ അതിനെ സമീപിക്കു 
മ്പോഴാണ്‌. 
തിരുമുമ്പാകെ നിന്ന്‌ പ്രാര്‍ത്ഥിക്കുവാനും 
നിന്റെ വിശുദ്ധ സഭയെ യോഗ്യയാക്കണമേ. 
തിരുസഭയില്‍ ഓരോ കൂദാശകള്‍ക്കും അതി 
ന്റേതായ ആത്മീയ ഒരുക്കത്തിന്‌ അനിവാര്യ 
മായ നോമ്പിന്റെ (വതാനുഷ്ഠാനങ്ങളുണ്ട്‌. 
കൂദാശകളിലെ കൃപാവരം പ്രാപിക്കുവാന്‍ 


പരികര്‍മ്മം ചെയ്യുന്ന പുരോഹിതനും സ്വീക 
ര്‍ത്താവും ഈ രധ്രതാനുഷ്ഠാനങ്ങള്‍ക്ക്‌ കീഴി 
ലാണ്‌. 


നോമ്പില്‍ നിന്നു വീഴുന്ന പരിമളം എത്രയോ 
ഇമ്പകരമാകുന്നു. പുണ്യപ്രവ്ൃയത്തികളാല്‍ ജീവി 
തത്തെ അലങ്കരിക്കുന്ന നോമ്പേ വന്നാലും. 
ഓരോ നോമ്പിന്റെ ദിനങ്ങളും ആരാധന ക്രമ 
ത്തില്‍ പ്രത്യേക പാട്ടുകളും പ്രാര്‍ത്ഥനകളും ആ 
രാധനാനുഷ്ഠാനങ്ങളും ഉള്‍ച്ചേരുന്നതാണ്‌. മുന്ന്‌ 
നോമ്പിന്റെയും വലിയ നോമ്പിന്റെയും പ്രത്യേക 
പ്രാര്‍ത്ഥനകള്‍ ഉള്ള പ്രാര്‍ത്ഥനാപുസ്തകം 
ആത്മീയ ധ്യാന ചിന്തകളാല്‍ വളരെ സമ്പന്നവും 
ബൈബിള്‍ വാക്യങ്ങളുടെ സംഗ്രഹവുമാണ്‌. 
നാല്പതു ദിനങ്ങള്‍ക്കു ശേഷം വരുന്ന പത്തു 
ദിനങ്ങളെ അര്‍ത്ഥ സമ്പുഷ്ടമാക്കുന്ന ഹാശാഴ്ച 
യിലെ പ്രാര്‍ത്ഥനാപുസ്തകം ക്രൈസ്തവ 
ആത്മീയ ജീവിതത്തിന്റെ തേജസ്സ്‌ വെളിപ്പെടുത്തു 
ന്ന അനുഷ്ഠാനങ്ങളുടേയും ആചാരങ്ങളുടേയും 
സമഗ്രതയാണ്‌. 

പതിമൂന്ന്‌ നോമ്പിനേയും പതിനഞ്ചു 
നോമ്പിനേയും ഇരുപത്തിയഞ്ച്‌ നോമ്പിനേയും 
അമ്പര്‍ത്ഥമാക്കുന്ന പ്രാര്‍ത്ഥനകള്‍ യാമങ്ങളോട്‌ 
ചേര്‍ന്ന്‌ നിര്‍വ്വഹിക്കുന്ന പതിവ്‌ പരസ്ത്യ ആരാ 
ധനക്രമത്തിന്റെ സമ്പന്നതയാണ്‌. ജ്ഞാനികള്‍ 
മഹിമ (പാപിച്ച നോമ്പിനെ വരവേറ്റുകൊണ്ട്‌ 
നമുക്കും പ്രാര്‍ത്ഥിക്കാം. കര്‍ത്താവേ, നിഷ്ഠയോ 
ടെ നോമ്പാചരിക്കുവാനും വിശുദ്ധിയോടെ തിരു 
മുമ്പാകെ നിന്ന്‌ പ്രാര്‍ത്ഥിക്കുവാനും നിന്റെ വിശു 
ദ്ധ സഭയെ യോഗ്യയാക്കണമേ. 


വിശുദ്ധ വി൯സെന്റ്‌ ഡി പോള്‍ 


ഉലമ ਜ॥00000 “74੦੧੦ ਇਊ01(00306(016090610 


രണ്ടാം MON ഏഷ്യമൈനറിലെ 
ആധുനിക ടര്‍ക്കി ഉള്‍പ്പെട്ട സ്മിര്‍ണായിലെ DALDI 
നായിരുന്ന മാര്‍ പോളിക്കാര്‍പ്പസ്‌ അപ്പസ്തോലനാ 
യ വി.യോഹന്നാന്റെ ശിഷ്യനാണെന്നു കരുതപ്പെ 
ടുന്നു. 
വി. ഇരണേവൂസിന്റെ സാക്ഷ്യമനുസരിച്ച്‌, 
വി. യോഹന്നാന്‍ ശ്ലീഹായില്‍ നിന്ന്‌ കേട്ടിട്ടുള്ള 
കാര്യങ്ങള്‍ വിശുദ്ധന്‍ തന്റെ ജനങ്ങളെ പറഞ്ഞു 
കേള്‍പ്പിച്ചിരുന്നു. പോളിക്കാര്‍പ്പിനെ മെത്രാനായി 
വാഴിച്ചത്‌ വി. യോഹന്നാന്‍ ശ്ലീഹായാണ്‌. 
വി. യോഹന്നാന്‍ ശ്ലീഹാ വെളിപാടു പുസ്ത 
കത്തില്‍ “സ്മിര്‍ണായിലെ സഭയുടെ ദൂതന്‍” എന്ന്‌ 
സംബോധന ചെയ്യുന്നത്‌ മാര്‍ പോളിക്കാര്‍പ്പസി 
നെയാണ്‌. യോഹന്നാന്‍ ശ്ലീഹാ എഴുതുന്നതിപ്രകാ 


രമാണ്‌. നിന്റെ ഞെരുക്കവും ദാരിദ്യവും എനിക്ക 
റിയാം. എങ്കിലും നീ സമ്പന്നനാണ്‌..... നീ ഉടനെ 


വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം 
നിനക്കു ഞാന്‍ നല്‍കും. (വെളി. 2:9-10) 

മാര്‍ പോളിക്കാര്‍പ്പിന്റെതായി ഇന്നു ലഭ്യമായി 
ട്ടുള്ള ഏകകൃതി ഫിലിപ്പിയര്‍ക്ക്‌ പോളിക്കാര്‍പ്പസ്‌ 
എഴുതിയ ലേഖനം ആണ്‌. ലേഖനത്തില്‍ ഇപ്ര 
കാരം പറയുന്നുണ്ട്‌ :- “ആരേയും നിന്ദിക്കാതെ, 
കര്‍ത്താവിന്റെ ശാന്തതയോടെ പരസ്പരം സഹാ 
യിച്ചും സത്യത്തില്‍ ഐക്യപ്പെട്ടും, വിശ്വാസത്തി 
ല്‍ സ്ഥിരമായും , അചഞ്ചലമായും നിലനിന്ന്‌ കര്‍ 
ത്താവിന്റെ മാതൃക അനുധാവനം ചെയ്യുവിന്‍”. 
ക്രിസ്തീയ രക്തസാക്ഷി ചരിത്രങ്ങളിലൊന്നിലെ 


cn 


www.malankaralil 


DEEE ബാലന്‍ 


നായകനാണ്‌ മാര്‍ പോളിക്കാര്‍പ്പസ്‌. മാര്‍ക്കസ്‌ 
ഓറേലിയസ്‌ ച്രകവര്‍ത്തിയുടെ പീഡനകാലത്ത്‌ 
ഒരു ഭവനത്തില്‍ അജ്ഞാതനായി കഴിഞ്ഞിരുന്ന 
86 വയസ്സുള്ള വിശുദ്ധനെ, ഭീഷണി ഭയന്ന ഒരടിമ 
ഒറ്റിക്കൊടുത്തു. 
കുതിരപ്പട ആ വീടു വളഞ്ഞപ്പോള്‍ അദ്ദേഹം 
രക്ഷപെടാന്‍ തയ്യാറായില്ല. വീട്ടുവാതില്‍ക്കല്‍ 
അദ്ദേഹം പട്ടാളക്കാരെ സ്വാഗതം ചെയ്യുകയും 
അവര്‍ക്ക്‌ ഭക്ഷണം കൊടുക്കാന്‍ നിര്‍ദ്ദേശിക്കുകയും 
ചെയ്തു. അവരോടൊപ്പം പോകുന്നതിനു മുമ്പ്‌ 
പ്രാര്‍ത്ഥിക്കാന്‍ അല്പസമയം ആവശ്യപ്പെടുക 
മാത്രമാണ്‌ അദ്ദേഹം ചെയ്തത്‌. 
രാജ്രപതിനിധിയായ ഫിലിപ്പിന്റെ മുമ്പില്‍ കൊ 
ണ്ടുവരപ്പെട്ട അദ്ദേഹത്തോട്‌ ഫിലിപ്പ്‌, ്രിസ്തുവി 
നെ നിന്ദിക്കാന്‍ ആവശ്യപ്പെട്ടു. അതിന്‌ അദ്ദേഹം 
പറഞ്ഞ മറുപടി പ്രസിദ്ധമാണ്‌. 

“86 വര്‍ഷക്കാലം അവന്റെ ദാസനായിരുന്ന 
എനിക്ക്‌ അവന്‍ ഒരു ദോഷവും ചെയ്തിട്ടില്ല. 
പിന്നെ, എന്നെ രക്ഷിച്ച എന്റെ ആ രാജാവിനെ 
ദോഷിക്കാന്‍ എനിക്കെങ്ങനെ കഴിയും?” 

തുടര്‍ന്ന്‌ ആള്‍ക്കൂട്ടത്തിന്റെ ആവശ്യപ്രകാരം 
അദ്ദേഹത്തോടെ ജീവനോടെ തീയിലിട്ടു. എങ്കിലും 
തീനാളം പോളിക്കാര്‍പ്പസിനെ സ്പര്‍ശിച്ചില്ലെന്നും 
വിലയേറിയ സുഗന്ധ്രദവ്യങ്ങള്‍ ഹോമിക്കുമ്പോ 
ഴെന്നപോലെ തീ സുഗന്ധം വമിച്ചെന്നും രക്തസാ 
ക്ഷിത്വചരിത്രം പറയുന്നു. 


0061൫08500 


ഒടുവില്‍ ജനത്തിന്റെ ആവശ്യമനുസരിച്ച്‌, 
ആരാച്ചാര്‍ അദ്ദേഹത്തെ കുന്തം കൊണ്ടു കുത്തി. 
അതോടെ അദ്ദേഹത്തിന്റെ മുറിയില്‍ നിന്ന്‌ ഒരു 
തീയണയാന്‍ 
മാത്രം രക്തം പ്രവഹിക്കുകയും ചെയ്തു. 
പോളിക്കാര്‍പ്പസിന്റെ രക്തസാക്ഷിത്വം 
എന്നറിയപ്പെടുന്ന സ്മിര്‍ണാസഭയുടെ കത്തില്‍, 
പോളിക്കാര്‍പ്പസിനെ സാബത്തുദിവസം പിടികൂ 


മാട്രപാവ്‌ പറന്നുപോവുകയും 


ടി വലിയ സാബത്തുനാള്‍ വധിച്ചു എന്നു പറയു 
ന്നത്‌ മാര്‍ പോളിക്കാര്‍പ്പസിന്റെ നേതൃത്വത്തിലാ 
യിരുന്ന സ്മിര്‍ണായിലെ സഭ ആഴ്ചയിലെ 
ഏഴാം ദിവസമായ ശനിയാഴ്ച സാബത്ത്‌ 
ആചരിച്ചുവെന്നതിന്റെ സൂചനയായി കരുതുന്ന 
വരുണ്ട്‌. 
ദാനധര്‍മ്മം വലിയൊരു പുണ്യമായി 

മനസ്സിലാക്കിയ വിശുദ്ധന്‍ പറയുന്നു :- കാരു 
ണ്യപ്രവ്ൃത്തി ചെയ്യാന്‍ കഴിയുമ്പോള്‍ aglaw 
ക്കരുത്‌. കാരണം, ദാനധര്‍മ്മം മരണത്തില്‍ 
നിന്നു സ്വതന്ത്രനാക്കുന്നു. 

ഫെബ്രുവരി 2ദാം തീയതി തിരുസഭയില്‍ 
വണങ്ങപ്പെടുന്ന ധീരനായ ഈ രക്തസാക്ഷിയു 
ടെ വിശ്വാസസ്ഥിരതയും സ്നേഹതീഷ്ണതയും 
നിഷ്കളങ്കതയും നമുക്കു പാഠമാകട്ടെ. 


“ആരേയും നിന്ദിക്കാതെ, കര്‍ത്താവിന്റെ ശാന്തതയോടെ പരസ്പരം 


സഹായിച്ചും സത്യത്തില്‍ ഐക്യപ്പെട്ടും, വിശ്വാസത്തില്‍ സ്ഥിരമായും, 


അചഞ്ചലമായും നിലനിന്ന്‌ കര്‍ത്താവിന്റെ മാതൃക അനുധാവനം 


ചെയ്യുവിന്‍”. 


Www.malankaralibrary.com കവിത 


ഉലങ്കമ 10010) 


പ്രീതി സന്തോഷ്‌, 
വെള്ളൂര്‍ക്കോണം 


ക്രൂശിതന്റെ സ്നേഹം 


കാല്‍വരിയില്‍ ജീവന്‍ പകര്‍ന്ന സ്നേഹനാഥാ 
നിന്‍തിരുബലിയില്‍ ഞങ്ങളെയും ചേര്‍ക്കേണമെ 
ക്ലേശങ്ങള്‍ നിറഞ്ഞിടും ഈ ജീവിത പാതയില്‍ 
തളരാതെ പതറാതെ നടത്തിടണേ. 
പരസ്പരസ്നേഹത്തിന്‍ പാഠം പകര്‍ന്ന്‌ 
സ്വജീവന്‍ ഞങ്ങള്‍ക്കായ്‌ യാഗമായി സമര്‍പ്പിച്ച യേശുനാഥാ 
സകലരേയും സ്നേഹിക്കാന്‍ ഞങ്ങളെ പ്രാപതരാക്കു 
ഞങ്ങളില്‍ നിന്‍ കാരുണ്യം ചൊരിയേണമേ. 
യുദ്ധവും വൈര്യവുമെല്ലാം അകറ്റി 
ലോകസമാധാനം വീടുെക്കാന്‍ 
ഞങ്ങളില്‍ നിന്‍ സ്നേഹം പകരേണമേ 


ഞങ്ങളില്‍ വന്നു വസിക്കേണമേ. 


00000 ബാലന www.malankaralibrary.com En 01010000910 


a 


A r 


പ്രമത്ഥനകുകട ശക്തി 


വെളുപ്പാന്‍ കാലത്ത്‌ പണ്ടത്തെ വീടുകളി 
ല്‍ നമ്മുടെ അമ്മച്ചിമാര്‍ ഒരു പ്രാര്‍ത്ഥനാ പായയി 
ല്‍ മുട്ടുകുത്തി ര്പാര്‍ത്ഥിക്കും. ആ പ്രാര്‍ത്ഥന 
മൂലമാണ്‌ നമ്മള്‍, പണ്ടത്തെ അമ്മച്ചിമാരുടെ 
തലമുറകള്‍ ഇന്നും കര്‍ത്താവിന്റെ രക്ഷയില്‍ 
പങ്കുകാരാവുന്നത്‌. 
അന്തോണിചേട്ടന്‍ നല്ലൊരു വിശ്വാസിയാണ്‌. 
ദിവസവും വി. കുര്‍ബാനയ്ക്ക്‌ പോകുന്ന ഒരാള്‍. 
എന്നാല്‍ കുടുംബ്രപാര്‍ത്ഥനയുടെ സമയമാകു 
മ്പോള്‍ എന്തെങ്കിലും തിരക്കുണ്ടെന്ന്‌ പറഞ്ഞ്‌ 
പോകും. പിന്നെ പിന്നെ വി. കുര്‍ബാനയോടുള്ള 
ഭക്തിയും പോയി. ഇപ്പോള്‍ ആത്മീയ കാര്യങ്ങളോ 
ട്‌ താല്‍പര്യം ഒട്ടുമില്ല. അന്തോണിചേട്ടന്റെ ഭാര്യ 
അന്നാമ്മച്ചേടത്തിക്കും മക്കള്‍ക്കും ഇത്‌ ഒരുപാട്‌ 
വിഷമമായിരുന്നു. ഒരു ദിവസം രാവിലെ അന്തോ 


a 


ക 


ഇവാന്‍ പി സണ്ണി 


അഞ്ചല്‍ 


ണിച്ചേട്ടന്‍ പതിവില്ലാതെ ആരോ വിളിച്ചുണര്‍ത്തിയ 
ത്‌ പോലെ എഴുന്നേറ്റു. അപ്പോള്‍ ഒരു കരച്ചിലിന്റെ 
ശബ്ദം കേട്ട അന്തോണിച്ചേട്ടന്‍ കണ്ടത്‌ അന്നാമ്മച്ചേട 
ത്തി കണ്ണീരാടെ മുട്ടുകുത്തി പ്രാര്‍ത്ഥിക്കുന്നതാണ്‌. 
ആ കാഴ്ച കണ്ട അന്തോണിച്ചേട്ടന്‍ ഒരു ശില 
പോലെ അവിടെ നിന്നുപോയി. പിന്നെ പതിയെ മുറിയി 
ല്‍ പോയി കിടന്നു. ഉള്ളില്‍ വിങ്ങിപ്പൊട്ടുന്ന മനസ്സു 
മായി. അന്തോണിച്ചേട്ടന്റെ മനസ്സില്‍ അന്നാമ്മ 
ച്ചേടത്തിയുടെ കണ്ണീരണിഞ്ഞ പ്രാര്‍ത്ഥനയായിരുന്നു. 
പിന്നെ ദിവസവും വി. കുര്‍ബാനയ്ക്ക്‌ പോകും. 


എല്ലാ ദിവസവും കുടുംബ്രപാര്‍ത്ഥനയ്ക്ക്‌ കാര്‍മ്മി 


കത്വവും വഹിക്കും. അന്തോണിച്ചേട്ടന്‍ മനസ്സി 
ലാക്കി തന്നെ ആ രാത്രിയില്‍ തട്ടി വിളിച്ചുണര്‍ത്തി 
യത്‌ നമ്മുടെ രക്ഷകനായ കര്‍ത്താവായിരുന്നു 


എന്ന്‌. 


14 


വാക്കും ചൊരുളും 


ഓസ്തി ; ബലിവസ്തു എന്നര്‍ത്ഥമുള്ള ഹോസ്തിയ (10503) എന്ന ലത്തീന്‍ വാക്കാണ്‌ 
മലയാളത്തില്‍ ഓസ്തി. 
അരുളിക്ക : തിരുശേഷിപ്പ്‌ (RELIC) വച്ച്‌ സൂക്ഷിക്കുവാനുള്ള പാത്രം എന്നര്‍ത്ഥം വരുന്ന 
റെലികാരിയോ എന്ന പോര്‍ത്തുഗീസ്‌ വാക്കില്‍ നിന്നാണ്‌ മലയാളത്തിലെ 
അരുളിക്ക എന്ന പദമുായത്‌. ദിവ്യകാരുണ്യം പ്രദര്‍ശിപ്പിക്കാനുള്ള പാത്രം 
എന്നാണ്‌ അരുളിക്ക കൊണ്ട്‌ ഇപ്പോള്‍ ഉദ്ദേശിക്കുന്നത്‌. 
സക്രാരി : സ്രകാരിയോ എന്ന പോര്‍ത്തുഗീസ്‌ വാക്കില്‍ നിന്നാണ്‌ മലയാളത്തില്‍ സ്രകാരി 
എന്ന പദമുായത്‌. വിശുദ്ധ വസ്തുക്കള്‍ സൂക്ഷിക്കുന്ന പേടകം എന്നാണ്‌ 


അതിന്റെ അര്‍ത്ഥം. 


അ ॥00000000000 


cf Z } 
ਤੂੰ 9006 $ ( 


സസ്മ്യാസമയത്ത്‌ 

വി. ബൈബിള്‍ 

ഭവനത്തില്‍ 

വായിക്കുന്നതിന്റെ പ്രാമാന്യം എത്‌? 


സന്ധ്യാസമയത്ത്‌ തിരി കത്തിച്ച്‌ ബൈബിള്‍ 
ഉറക്കെ വായിക്കുക എന്നത്‌ നമ്മുടെ സഭയുടെ 
പാരമ്പര്യത്തില്‍പ്പെട്ടതാണ്‌. സന്ധ്യാസമയം മൂന്ന്‌ 
സമയത്തിന്റെ യോജിപ്പാണ്‌: പകല്‍, രാത്രി, 
പകലും രാത്രിയും സംയോജിക്കുന്ന സമയം. അ 
തിനാലാണ്‌ തൃസന്ധ്യാ എന്ന്‌ പറയുക. പകല്‍ 
അസ്തമിച്ച്‌ രാത്രിയാകുന്നത്‌ ദൈവസാന്നിധ്യം 
അവസാനിച്ച്‌ തിന്മയുടെ സാന്നിധ്യം ആരംഭിക്കു 
ന്നതിനെ സൂചിപ്പിക്കുന്നു. കിഴക്ക്‌, പകല്‍, സൂര്യന്‍ 
എന്നിവ ഈശ്വരസാന്നിധ്യത്തിന്റെ പ്രതീകമാണ്‌. 
പടിഞ്ഞാറ്‌, ഇരുട്ട, അസ്തമയം ഇവ പിശാചിന്റെ 
പ്രതീകമാണ്‌. ഹിന്ദു സഹോദരങ്ങള്‍ തൃസന്ധ്യയ്‌ 
ക്ക്‌ വിളക്ക്‌ തെളിച്ച്‌ നാമം ജപിക്കുന്നത്‌ നാം കാ 
ണുന്നുണ്ട്‌. സന്ധ്യയാകുമ്പോള്‍ ഇരുട്ട്‌ വീട്ടില്‍ 
കയറാതെ ദീപം തെളിച്ച്‌ ഈശ്വരസാന്നിദ്ധ്യം പ്രതി 
ഷ്ഠിക്കുകയാണ്‌. ഇതുപോലെയാണ്‌ സന്ധ്യാസമ 
യം തിരി കത്തിച്ച്‌ വി. ലിഖിതം ഉറക്കെ വായിക്കു 
ന്നതുവഴി ദൈവസാന്നിധ്യം പ്രതിഷ്ഠിക്കുന്നത്‌. 


ലിഖിതം ഭവനത്തില്‍ ഉറക്കെ വായിക്കുമ്പോള്‍ 
ഭവനത്തിന്റെ ഉള്ളിലും ഭവനത്തിനു പുറത്തും 
ദൈവസാന്നിധ്യം നിറയും. ദൈവസാന്നിധ്യമാ 
കുന്ന കോട്ടയാല്‍ ഭവനം ചുറ്റപ്പെടും. ഇപ്രകാരം 
ബൈബിള്‍ വായിച്ച്‌ ദൈവസാന്നിധ്യം പ്രതിഷ്ഠി 
ക്കപ്പെടുന്ന ഭവനങ്ങളില്‍ പിതാവിന്റെ ഭാഷ മാതാ 
വിനും മാതാവിന്റെ ഭാഷ പിതാവിനും മാതാപിതാ 
ക്കന്മാരുടെ ഭാഷ മക്കള്‍ക്കും മക്കളുടെ ഭാഷ മാതാ 
പിതാക്കള്‍ക്കും മനസ്സിലാകും. അതാണ്‌ പെന്ത 
ക്കൊസ്തി. അവിടെ ഭാഷ ഒന്നിക്കും, ഹൃദയം 
ഒന്നിക്കും. വി. ലിഖിതം വായിച്ച്‌ ദൈവത്തെ പ്രതി 
ഷ്ഠിക്കാത്ത ഭവനങ്ങളില്‍ ആര്‍ക്കും ആരെയും 
മനസ്സിലാക്കുവാനും ഉള്‍ക്കൊള്ളുവാനും സാധി 
ക്കില്ല. അതാണ്‌ ബാബേല്‍. അവിടെ പൈശാചി 
കതയാണ്‌ നിറഞ്ഞനില്‍ക്കുന്നത്‌. അവിടെ മനസ്സു 
കളും ഹൃദയങ്ങളും ഒന്നിക്കില്ല. അതിനാല്‍ തൃസ 
ന്ധ്യയ്ക്ക്‌ തിരി കത്തിച്ച്‌ ബൈബിള്‍ വായിക്കു 
ന്നത്‌ വളരെ അനുഗ്രഹപ്രദമാണ്‌. 


www.malankaralibrary.com Ul 014(01000)0 
0000 ബാല 


തയ്യാറാക്കിയത്‌ : ദിവ്യ ആനി തോമസ്‌ 


മൂന്ന്‌ നോമ്പുമായി ചോദ്യങ്ങളാണ്‌ നല്‍കിയിരിക്കുന്നത്‌. 

ഇത്‌ ഒരു പേപ്പറില്‍ വരച്ച്‌ ശരിയുത്തരങ്ങള്‍ എഴുതി ഫോട്ടോ എടുത്തു അയക്കുക. 
നിങ്ങളുടെ പേര്‍, പഠിക്കുന്ന ക്ലാസ്സ്‌, ഇടവക, വൈദിക ജില്ല എന്നിവ എഴുതാന്‍ മറക്കരുത്‌. 
അയക്കേണ്ട EMAIL :- Malankarabalantvm@gmail.com 

അവസാന തീയതി : 2022 മാര്‍ച്ച്‌ 15 


വലത്തോട്ട്‌ 
(1) യോനാ ഏതു ദേശക്കാരനായിരുന്നു ? 


(2) യോനായുടെ പിതാവ്‌? 


(3) രക്ഷ തങ്ങളുടെ MLM അവകാശമാണെന്നു ധരിച്ചുവച്ചിരുന്ന ഏതു 
ജനതയുടെ ഇടുങ്ങിയ ചിന്താഗതിക്കുള്ള മറുപടിയാണ്‌ യോനായുടെ ഗ്രന്ഥത്തില്‍ കാണുന്നത്‌ ? 


(4) യോനാ കപ്പലില്‍ കയറിയത്‌ ഏതു സ്ഥലത്തു നിന്നാണ്‌? 
(5) മൂന്നു നോമ്പിന്റെ മറ്റൊരു പേര്‍? 


(6) കേരളസഭയില്‍ മൂന്നു നോമ്പാചരണം വ്യാപിക്കുവാന്‍ കാരണമായത്‌ ഏതു 
സഭയുമായുള്ള ആത്മബന്ധമാണ്‌? 


താഴോട്ട്‌ 
(7) യോനായോട്‌ ഏതു മഹാനഗരത്തിലേയ്ക്ക്‌ പോകുവാനാണ്‌ കര്‍ത്താവ്‌ അരുള്‍ച്ചെയ്തത്‌? 


(8) കര്‍ത്താവിന്റെ സന്നിധിയില്‍ നിന്ന്‌ ഒളിക്കാമെന്നു കരുതി എവിടേയ്ക്ക്‌ പോകാനാണ്‌ 
യോനാ തീരുമാനിച്ചത്‌? 


(9) വ്യര്‍ത്ഥ വിഗ്രഹങ്ങളെ പുജിക്കുന്നവര്‍ തങ്ങളുടെ ............ വെടിയുന്നു. 
(10) നിനവേ നഗരത്തിന്റെ ഏതു ഭാഗത്താണ്‌ യോനാ തനിക്കുവേണ്ടി ഒരു കൂടാരം നിര്‍മ്മിച്ചത്‌? 
(1) ബി.സി. എത്രാം നൂറ്റാണ്ടിനു ശേഷമാണ്‌ യോനായുടെ കഥ എഴുതപ്പെട്ടത്‌? 


(12) കപ്പലിന്റെ ഉള്ളറയില്‍ കിടന്ന്‌ ഉറങ്ങുകയായിരുന്ന യോനായോട്‌ എഴുന്നേറ്റ്‌ നിന്റെ ദൈവത്തെ 
വിളിച്ചുപേക്ഷിക്കുക എന്ന്‌ പറഞ്ഞതാര്‍ 


(13) ഇന്നും വളരെ പ്രാധാന്യത്തോടെ മൂന്നു നോമ്പും തിരുനാളും നടത്തപ്പെടുന്ന കേരളത്തിലെ 
പുരാതന ദൈവാലയം? 


കഴിഞ്ഞ ലക്കത്തിലെ ഉത്തരം 


കടിഞ്ഞ ലക്കത്തിലെ las 


റേഹന്‍ അലക്‌സ്‌ രാജീവ്‌ 


ഇടവക : പൊങ്ങുംമുട്‌ 
ജില്ല : തിരുവനന്തപുരം 


LÉ aux | ol emo | mö ക aaa 
യ [സേ EL. ewo | mö 


www.malankaralibrary.com വി 00010 


ഉണ്ണി അമ്മയമ്പലം 


17 - 2੪ നൂറിന്റെ ദധ്യശതകും വരെ വിശുദ്ധ പത്രോസിഒ പിന്‍ഗാമിയായ റോമിലെ A 
മാര്‍പാഷായുടെ നേത്യത്വം അംഗീകരിച്ചു പ്രവര്‍ത്ത ച്ചിരുന്ന സുറിയാനി P 
സഭയുടെ CAM ആധിപത്യം പുലര്‍ത്താന്‍ പോര്‍ട്ടുഗീസുകാര്‍ ശ്രമം നടത്തി. 


k 
നാട്ടുകാദായ 

മെത്രാന്മാര്‍ മതി 
നമുക്കിനി. 


കഥക്കു ഇനിമേല്‍ ar ങ്ങളുടെ cam 


ജധികാരവുമുണ്ടായിരിക്കില്ല 


കൂനൻ കുരിശു സത്വത്തെ തുടര്‍ന്ന്‌ മലങ്കര സഭയിൽ 
പ്രശ്നങ്ങള്‍ രൂപകെട്ടു. സുറിയാനി ക്രിസ്ത്യാനികള്‍ 
രണ്ട്‌ വിഭാഗമായി - പുത്തന്‍കുര്‍ വിഭാഗവും (മലങ്കര) 
പഴയകൂര്‍ വിഭാഗവും. പുത്തല്‍കൂര്‍ വിഭാഗം 
അന്ത്യോഖ്യയിലെ യാക്കോബായ പാത്രിയര്‍ക്കീസ്‌ 
വിഭാഗവുമായി യോജിച്ചു. 
es ਤਰ 


വേണ്ടാ എന്നു തീരുമാനിച്ചവര്‍ 
മാതൃസഭയിൽ നിന്നകന്നു. 


നിങ്ങളുടെ സഭയുടെ ആത്മീയനേതൃത്വം ളി 
അന്ത്യോഖ്യയില്‍ നിന്ന്‌ നാം വഹിച്ചുകൊള്ളാം. 
മറ്റുകാര്യങ്ങളുടെ നേതൃത്വം നിങ്ങള്‍ തന്നെ 


തുടര്‍ന്നുകൊള്ളുക. 


.malankaralib 
nd www.malankaralibrary.com Eu ചിത്രകഥ 
à ail 


``__01080ੀ0ਹ 82286. 
പ്രസംഗം എത്ര ലളിതമാണ്‌. 
പ്രാര്‍ത്ഥനയിലുള്ള പല 70609 
യങ്ങളും ഇഷോള്‍ തീര്‍ന്നു. 


॥॥॥ ശ്രിയാ! 
യ്ക 
à 1 


വളരെ പെട്ടെന്ന്‌ 
ഗീവര്‍ഗീസ്‌ 06699; 
ന്റെ ഖ്യാതി നാടെങ്ങു, 
പരന്നു. അദ്ദേഹത്തി 
ന്റെ പ്രസംഗം 
കേള്‍ക്കാന്‍ 
ജനങ്ങള്‍ക്ക്‌ വലിയ 
\ താല്‍ഷര്യമായിരുന്നു, 


ਕੀ 


oO oe 


1908 ആഗസ്റ്‌ 15-0 
തീയതി ദൈവമാതാവി 
, ന്റെ സ്വര്‍ഗാരോഹണ 
തിരുനാളില്‍ പരുമല 
സെമിനാരിയില്‍ വച്ച്‌ 
വട്ടശ്ശേരില്‍ 

മാര്‍ ദിവന്നാസിയോസ്‌ Fam 
മെത്രാഷൊലിത്ത if 
ഗീവര്‍ഗീസ്‌ ശെമ്മാ 
മൂനു വൈദിക്പട്ടം 
നല്‍കി. 


www. malankara | ഉപാതുവിഞ്ഞാനാ 
mamo ബാലന൯ 


തയ്യാറാക്കിയത്‌ : സി. അഞ്ജന ഡിഎം. 


1. എം.സി.സി.എല്‍ ദിനം? 
ഫെബ്രുവരിയിലെ രണ്ടാമത്തെ ഞായര്‍ 
2. തിരുബാല സഖ്യം രൂപീകരിച്ച വര്‍ഷം? 
1843 
3. തിരുബാല സഖ്യം സംഘടന സ്ഥാപിച്ചത്‌ ആര്‍? 
ബിഷപ്‌ ചാള്‍സ്‌ ഡി ഫോര്‍ബിന്‍ 
4. ദനഹാ കാലത്ത്‌ ആചരിക്കുന്ന നോമ്പ്‌? 
മൂന്ന്‌ നോമ്പ്‌ 
5. പരേതരായ വൈദികരെ അനുസ്മരിക്കുന്ന ഞായര്‍? 
കൊഹനെ ഞായര്‍ 
6. പരേതരായ വിശ്വാസികളെ അനുസ്മരിക്കുന്ന ഞായര്‍? 
ആനീദേ ഞായര്‍ 
7. മലങ്കര സഭയില്‍ നിയമപരമായി കടപ്പെട്ടിരിക്കുന്ന നോമ്പുകള്‍ ഏവ? 
3 നോമ്പ്‌, 25 നോമ്പ്‌, 50 നോമ്പ്‌ 
8. വലിയ നോമ്പ്‌ എന്ന പേരില്‍ അറിയപ്പെടുന്ന നോമ്പ്‌? 
50 നോമ്പ്‌ 
വലിയ നോമ്പിലേയ്ക്ക്‌ പ്രവേശിക്കുന്നത്‌ ഏത്‌ ശുശ്രൂഷയോടു 
കൂടിയാണ്‌? 
ശുബുക്കോനോ 
.3 നോമ്പിനു ശേഷം എത്ര ദിവസങ്ങള്‍ കഴിഞ്ഞാണ്‌ 50 നോമ്പ്‌ 


ആരംഭിക്കുന്നത്‌ ? 


18 ദിവസങ്ങള്‍ 


0018; ബാലി 


രണ്ടാം സെമസ്റ്റര്‍ പരീക്ഷ 


2022 ഫെബ്രുവരി 27 ഞായര്‍ ഉച്ചയ്ക്ക്‌ 2 മണി മുതല്‍ 4 മണി വരെ അതാത്‌ 
ഇടവകകളില്‍ വച്ച്‌ നടത്തപ്പെടുന്നു. 

10,12 വാര്‍ഷികപരീക്ഷയും 3-9,11 സ്കോളര്‍ഷിപ്പ്‌ പരീക്ഷയും 

2022 മാര്‍ച്ച്‌ 20 ഞായര്‍ ഉച്ചയ്ക്ക്‌ 2 മണി മുതല്‍ 5 മണി വരെ ജില്ലാ കേന്ദ്രങ്ങളില്‍ 
വച്ച്‌ നടത്തപ്പെടുന്നു. 


നിര്‍ദ്ദേശങ്ങള്‍: 


1. പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുകള്‍ ഫ്രെബുവരി 23 ന്‌ ശേഷം ജില്ലാ 
കേന്ദ്രങ്ങളില്‍ നിന്ന്‌ ശേഖരിക്കാവുന്നതാണ്‌. 


2. LKG മുതല്‍ 2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികള്‍ക്ക്‌ വാചിക പരീക്ഷയ്ക്ക്‌ 
അധ്യാപകര്‍ ഓരോ കുട്ടിക്കും പ്രത്യേകം പ്രത്യേകം ചോദ്യപേപ്പറുകള്‍ 
ഉപയോഗിക്കണം. ഓരോ കുട്ടിയുടേയും ചോദ്യപേപ്പറില്‍ അവരുടെ പേരും 
അവര്‍ക്ക്‌ ലഭിക്കുന്ന മാര്‍ക്കും എഴുതി കൊടുത്തുവിടേണ്ടതാണ്‌. 


3. വാചിക പരീക്ഷയില്‍ പുസ്തകത്തില്‍ നിന്നുള്ള ബൈബിള്‍ വാക്യങ്ങളോ, 
പാട്ടുകളോ, ആക്ഷന്‍സോങ്ങുകളോ മാത്രമേ പാടുള്ളൂ എന്ന്‌ നിര്‍ബന്ധമില്ല. 
അവര്‍ പഠിച്ചിട്ടുള്ള മറ്റു ബൈബിള്‍ വാക്യങ്ങളും, പാട്ടുകളും ആക്ഷന്‍ 
സോംഗുകളും ഉത്തരമായി പരിഗണിക്കണം. 


4. LKG മുതല്‍ 2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികള്‍ക്ക്‌ ഡയറിയില്ലാത്തതിനാല്‍ 
അവരുടെ പാഠപുസ്തകവും വര്‍ക്ക്‌ ബുക്കും പരിശോധിച്ച്‌ കളറിംഗിനും 
എഴുതിയതിനും 5 മാര്‍ക്ക്‌ വരെ നല്‍കാവുന്നതാണ്‌. 


5. ഈ സെമസ്റ്റര്‍, വാര്‍ഷിക, സ്കോളര്‍ഷിപ്പ്‌ പരീക്ഷകളില്‍ എല്ലാ ക്ലാസ്സിലേയും 
അവസാനത്തെ 2 അധ്യായങ്ങള്‍ ഒഴിവാക്കിയിട്ടുണ്ട്‌. 


6. 3 മുതല്‍ 9 വരെയുള്ള ക്ലാസ്സുകളിലേയും 11-0൦ ക്ലാസ്സിലേയും കുട്ടികളില്‍ 
ഇടവകയില്‍ നിന്നും സ്കോളര്‍ഷിപ്പ്‌ പരീക്ഷയ്ക്കായി തെരഞ്ഞെടുക്കപ്പെടുന്ന 
വര്‍ ഹാന്റ്ബുക്കിന്റെ അവസാന ഭാഗത്തുള്ള പരീക്ഷാഫോം പൂരിപ്പിച്ച്‌ പാസ്‌ 
പോര്‍ട്ട്‌ സൈസ്‌ ഫോട്ടോ പതിച്ച്‌ പരീക്ഷാദിവസം പരീക്ഷാകേന്ദ്രത്തില്‍ കൊ 
ണ്ടുവരികയും ഉത്തരകടലാസ്സിനോടൊപ്പം പിന്‍ ചെയ്യേതുമാണ്‌. 3, 4 ക്ലാസ്സിലു 
ള്ളവര്‍ അവരുടെ വര്‍ക്ക്ബുക്കും 5 മുതല്‍ 12 വരെയുള്ളവര്‍ അവരുടെ ഡയറി 
യും ഉത്തരകടലാസ്സിനോടൊപ്പം കൊടുക്കണം. 


0018; ബാലി 


7. 6 മുതല്‍ 12 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലേയും കുട്ടികള്‍ക്ക്‌ ഹാന്റ്ബുക്കില്‍ 
നിന്നുള്ള ചോദ്യത്തിനു പകരമായി 5 മാര്‍ക്കിന്റെ പ്രോജക്റ്റ്‌ നല്‍കുന്നു. 
ഓരോ ക്ലാസ്സുകളിലും നല്‍കപ്പെടുന്ന പ്രോജക്റ്റ്‌ ട മുതല്‍ 10 വരെയുള്ള 
പേജിനുള്ളില്‍ ഉള്‍ക്കൊള്ളിച്ചിരിക്കണം. 


8. 10,12 ക്ലാസ്സുകളിലെ വാര്‍ഷിക പരീക്ഷയ്ക്കും, സ്കോളര്‍ഷിപ്പ്‌ പരീക്ഷയ്ക്കും 
ഹാന്റബുക്കില്‍ നിന്നുള്ള ചോദ്യത്തിനു പകരമായി രണ്ടാം സെമസ്റ്ററിലെ 
പ്രോജക്റ്റില്‍ നിന്നുള്ള ചോദ്യങ്ങള്‍ ആയിരിക്കും ചോദിക്കുക. അതിനാല്‍ 
പ്രോജക്ട്‌ പരീക്ഷയ്ക്ക്‌ സമര്‍പ്പിക്കേണ്ടതില്ല. 


9. സസ്കൂള്‍ 10,11,12 എന്നീ ക്ലാസ്സുകളില്‍ മേജര്‍ അതിഭ്രദാസന തലത്തിലും 
ജില്ലാതലത്തിലും ഏറ്റവും കൂടുതല്‍ മാര്‍ക്ക്‌ വാങ്ങുന്ന കുട്ടികള്‍ക്ക്‌ ക്യാഷ്‌ 
അവാര്‍ഡ്‌ നല്‍കുന്നതാണ്‌. 


wa ਅਨ 
6213 ੦੬੪ ੦.56ਹ69 21 


॥ sa à 
> — y 
NE 
. i 
+ 


രു 


7 = 
P 

੧੮੦ 
REV. SR. GRACE MATHEW DM 


(SUNDAY SCHOOL ANIMATOR - NEDUMANGAD ECCL. DIST) 


“കര്‍ത്താവേ, നിന്‍ രക്തശരീരങ്ങള്‍ കൈക്കൊണ്ട്‌ 
ഭക്തരതായി മരിച്ചോര്‍ക്കരുളണമേ നല്ലോര്‍മമ 

നിന്റെ മഹത്ത്വമുദിക്കും നാള്‍ 

നില്ക്കണമവര്‍ വലദാഗത്തില്‍.” 


www.malankaralibrary.com 


PUBLISHED BY CATECHETICAL APOSTOLATE 
MAJOR ARCHDIOCESE OF TRIVANDUM 
SAMUNNAYA PASTORAL CENTER, PATTOM 


